Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


കക 
GOVERNME 


രള സർക്ക 


ക്കാർ 


MENT OF K 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th September 2011 
2011 സെപ്റ്റംബർ 27 

5th Aswina 1933 
1933 ആശ്വിനം 5 


) 38 


വാല്യം 56 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


WAYANAD DISTRICT 


മാനന്തവാടി റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

- നടപടിക്രമം 


നമ്പർ എ - 4242 / 2010 ( 1). 


2011 ജൂ 


ൺ 


17 . 


സൂചന: ( 1) ശീമതി ലിസി സെൽബറ്റ് എന്ന വ രുടെ 

2 - 11- 2010 - ലെ അ പേക്ഷ . 


വൈത്തിരി തഹ ശീൽ ദാ രുടെ 19 - 2 - 2011, 
- 18 - 3 - 2011 എന്നീ തീയതികളിലെ എ3- 2461/ 2011 - 

നമ്പർ റിപ്പോർട്ട്. 
(3) തരിയോട് വില്ലേജ് ഓഫീസറുടെ 11- 3-2011 - ലെ 

35/ 2011-ാം നമ്പർ റിപ്പോർട്ട്. 


തുമാണ്. തരിയോട് വില്ലേജിലെ റി . സ . റിക്കാർഡുകൾ നില 
വിൽ വന്നത് 2007 - 08 -ലാണ്. 

- എന്നാൽ ന്യായവില രജിസ്റ്റർ തയ്യാറാക്കിയത് ഇതിനു 
മുമ്പായതിനാൽ പഴയ സർവെ നമ്പർ പ്രകാരമാണ് ആയത് 
തയ്യാറാക്കിയിട്ടുള്ളത്. ആയതിനാലാണ് പ്രസ്തുത സ്ഥല 
ത്തിന്റെ ന്യായവില ഈ രണ്ട് രജിസ്റ്ററിലും ഉൾപ്പെടാതിരുന്നത്. 
അപേക്ഷകയുടെ കൈവശമുള്ള റി . സ . 259 / 4- ൽപ്പെട്ട ഭൂമി 
യോട് ചേർന്ന് കിടക്കുന്ന 259 /2 - ൽപ്പെട്ട ഭൂമിക്ക് ആർ ഒന്നിന് 
- 16,250 ന്യായവിലയായി ചേർത്തിട്ടുള്ളതിനാൽ 259/4 - ൽപ്പെട്ട 
- ഭൂമിക്കും - 16,250 ആർ ഒന്നിന് കണക്കാക്കാമെന്ന് റിപ്പോർട്ട് 
ചെയ്തിട്ടുള്ളതും പ്രസ്തുത വിലയോട് യോജിക്കുന്നതായുള്ള 
വൈത്തിരി സബ് രജിസ്ട്രാറുടെ റിപ്പോർട്ടും തഹശീൽദാർ 
സമർപ്പിച്ചിട്ടുള്ളതുമാണ്. 

- മേൽ സാഹചര്യത്തിൽ ഈ ഓഫീസിലെ സീനിയർ 
സൂപ്രണ്ട്ബന്ധപ്പെട്ട രേഖകളും സ്ഥല പരിശോധനയും 
നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തരിയോട് വില്ലേജിലെ 
ബ്ലോക്ക് നമ്പർ 5- ൽ 259 / 4 - ൽപ്പെട്ട ഭൂമി യോട് ചേർന്ന് 
കിടക്കുന്ന സമവും സമാനവുമായ ഭൂമിയായ 259/ 2 - ൽപ്പെട്ട ഭൂമി 
യുടെ ന്യായവിലയായ - 16,250 -യുടെ 15 % വില വർദ്ധിപ്പിച്ച് 
- 18,688, 259 /4 - ൽപ്പെട്ട ഭൂമിക്ക് ആർ ഒന്നിന് നിശ്ചയിച്ച് 
O DOMO Garden Land with Road Access 290 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തികൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


തരിയോട് വില്ലേജിലെ ലിസി സെൽബറ്റ് എന്നവർ ഭൂമി 
യുടെ ന്യായ വില രജിസ്റ്ററിൽ ടിയാളുടെ കൈവശമുള്ള 

ബ്ലോക്ക് നമ്പർ 5- ലെ റി. സ . 259/ 4- ൽപ്പെട്ട 40 സെന്റ് ഭൂമി 
യുടെ ന്യായവില സംബന്ധിച്ച് അപാകത പരിഹരിക്കുന്നതിന് 

- സൂചന ( 1) പ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും 
പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 2 ) പ്രകാരം വൈത്തിരി 
തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതുമാണ്. അപേക്ഷക 
യുടെ കൈവശമുള്ള തരിയോട് വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 


- 


ൽ 


റി . സ . 259 / 4 - ൽപ്പെട്ട 0.1810 ഹെക്ടർ ഭൂമി റീസർവ്വേയ്ക്ക് 
മുൻപ് അച്ചു രാ നം വില്ലേ ജിൽ ഉൾപ്പെട്ടി രു ന്ന താ ണ് . 
റീ സർവ്വേയ്ക്ക് ശേഷം തരിയോട് വില്ലേജിൽ ചേർന്നിട്ടുള്ള 


റവന്യൂ ഡിവിഷണൽ 
ആഫീസ്, മാനന്തവാടി. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


